Regn . No. KERBIL / 2012 / 45073 
-- dated 5 -9- 2012 with RNI 
Reg. No . KL /TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


ാ 


കര 


VERNME 


ക്കാർ 


രള സർക് 
MENT OF 


ERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വൃശ്ചികം 24 
24th Vrischikam 1195 
1941 അഗഹായനം 19 
19th Agrahayana 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


11016 


KERALA GAZETTE 


PART III 


കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 സ്വപ്ന , റ്റി. എം . 

ഭാര്യ 
വെക്സിമോൾ 

മകൾ 
- പരേ ത ന്റെ നിയ മാ നു സത അവ കാ ശി കൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലുംഎന്തെങ്കിലും 
ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 

ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിയ്ക്ക് ശേഷവും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


SCHEDULE 
Name of the Relationship with Age 
legal heir 

the deceased 
V. T. Antony 

Father 

- 61 
Objections if any against the issuance of legal 
heirship certificate to the above said person should be 
filed in person before the Tahsildar, Changanassery within 
30 days from the date of publication of this notice in the 
Kerala Government Gazette . Objections sent by post or 
filed after the stipulated time will not be considered . 


Taluk Office, 
Changanassery. 


( Sd.) 
Tahsildar. 


( 3 ) 


നമ്പർ സി2 - 9993 / 2019. 


- 2019 ഒക്ടോബർ 3. 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി 
വില്ലേജിൽ കാണ ക്കാരി കരയിൽ കൃപാഭ വൻ വീട്ടിൽ 
കേശവൻ, കെ . എന്ന യാൾ 15 - 8 - 2010 - ൽ മര ണ 
മടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷയിൽ കാണക്കാരി വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് താഴെ പറയുന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 
| കമ പേര് 

- പരേതനുമായുള്ള വയസ് 

ബന്ധം 
- ഷേർലി പി . ജോൺ 

ഭാര്യ 
2 ഷെബിൻ കെ . ബഞ്ചമിൻ മകൻ 
- 3 ഷജിൻ കെ . ബഞ്ചമിൻ 


നമ്പർ 


- 


32 


Kanjirappally Taluk 

പരസ്യം 

(1) 
നമ്പർ സി2 - 462 / 2019. 

2019 ഒക്ടോബർ 5. 
- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് വില്ലേജിൽ 
പുഞ്ച വ യൽ പി . ഒ . - യിൽ വേലിക്ക കത്ത് വീട്ടിൽ 
നാരായണൻ, വി . പി . എന്നയാൾ 1- 8- 2018 - ലും ടിയാന്റെ ഭാര്യ 
ദേവകി, എം . ഐ . എന്നവർ 14 - 4 - 2011 - ലും മരണപ്പെട്ടുപോയി 
ട്ടുള്ളതാണെന്നും, വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്ന 
തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും 
കാണിച്ച് പരേതരുടെ മകൻ പ്രകാശ് വി . നാരായണൻ, 
പുഞ്ചവയൽ പി . ഒ . , വേലിക്ക കത്ത് വീട് എന്ന കക്ഷി 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ എരു മേ ലി തെക്ക് 
വില്ലേ ജാ ഫീസർ മുഖേന അന്വേഷണം നടത്തിയ തിൽ 
പരേതരുടെ അനന്തരാവകാശികൾ താഴെ പേര് ചേർക്കുന്നവർ 
മാത്രമാണെന്ന് അറിയുന്നു . 
കമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
പ്രസന്നകുമാരി, പി. എൻ. മകൾ - 56 
2 പ്രകാശ് വി . നാരായണൻ മകൻ 

മേൽ പറഞ്ഞിരിക്കുന്നവരാണ്പരേതരുടെ അനന്തരാവ 
കാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 
ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- പരേതന്റെ നിയ മാ നു സൃത അവകാശികൾ മേൽ 
വിവരിച്ചവർ മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലുംഎന്തെങ്കിലും 
ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിയ്ക്ക് ശേഷവും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങളും 
പരാതികളും സ്വീകരിക്കുന്നതല്ല . 


- 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Changanassery Taluk 


NOTICE 

- 7th November 2019 . 


No. C2 -9385/2019 . 


Notice is hereby given to all to whom it may 
concern that V . T . Antony, Kudakasseril House residing at 
Nalukody, Paippad Village has filed an application for legal 
heirship certificate in respect of the legal heir of his son 
Charles Antony who expired on 23- 9 - 2019 . Enquiry 
conducted through the Village Officer, Paippad Village 
reveals that the following person is the only legal heir 
of the deceased. 


നമ്പർ സി2 - 5932 / 2019 . 

- 2019 ഒക്ടോബർ 5 . 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഇളംങ്ങുളം വില്ലേജിൽ 
പന മറ്റം പി . ഒ . - യിൽ ഇട മ ന വ ട ക്കേതിൽ വീട്ടിൽ 
സുധാകരൻ, ഇ . ജെ . എന്നയാൾ 18 - 4 -2017 - ൽ മരണപ്പെട്ടുപോയി 
ട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്ന 
തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും 

കാ ണിച്ച് ടിയാന്റെ ഭാര്യ ശോഭന സുധാ ക രൻ, 
- ഇടമനവടക്കേതിൽ, പനമറ്റം പി. ഒ . എന്ന കക്ഷി സമർപ്പിച്ച 

അപേക്ഷയിൻമേൽ ഇളംആളം വില്ലേജാഫീസർ മുഖേന 
- അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാശികൾ 
താഴെ പേര് ചേർക്കുന്നവർ മാത്രമാണെന്ന് അറിയുന്നു . 


98 


10th Dec. 2019 ) 


COMMISSIONERATE OF LAND REVENUE 
പരേതനുമായുള്ള വയസ് 

പേര് 
ബന്ധം 


പേര് 


കമ 


11017 
പരേതയുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


മകൻ 


26 


ശോഭന സുധാകരൻ 

ഭാര്യ 
-- 2 അരവിന്ദ്, എസ്. 

അജേഷ്, എസ്. 

- മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാവ 
കാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 
ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പ്രമോദ്, പി . ഡി . 

മകൻ - 36 
പരേതയുടെമാതാവ്മരണപ്പെട്ടുപോയിട്ടുള്ളതും, പിതാവ് 
ജീവിച്ചിരിപ്പുള്ളതുമാണ്. 

മേൽ പറഞ്ഞിരിക്കുന്നയാളാണ്പരേതയുടെ അനന്തരാ 
വകാശി എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മകൻ 


നമ്പർ സി2 - 4504/ 2019 . 2019 ഒക്ടോബർ 5. - നമ്പർ സി2 - 630 / 2019 . 

2019 ഒക്ടോബർ 5. 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് വില്ലേജിൽ 
കരി നിലം പി . ഒ . - യിൽ ചിറയിൽ വീട്ടിൽ രാജൻ, റ്റി . മുക്കൂട്ടു തറ പി . ഒ . - യിൽ പടിഞ്ഞാറേമുറിയിൽ വീട്ടിൽ 
എന്നയാൾ അവിവാഹിതനായി 3 - 7- 2019 - ൽ മരണപ്പെട്ടുപോയിട്ടു തോമസ് സെബാസ്റ്റ്യൻ എന്നയാൾ 23 - 4- 2017 - ലും ടിയാന്റെ ഭാര്യ 
ള്ളതാണെന്നും, വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് ത്രേസ്യാമ്മ തോമസ് 29 - 4 -2008 - ലും മരണപ്പെട്ടുപോയിട്ടുള്ളതാ 
അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും ണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് 
കാണിച്ച് പരേതന്റെ സഹോദരി ഷേർളി, ചിറയിൽ വീട്ടിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് 
കരിനിലം പി . ഒ. എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ പരേതരുടെ മകൻ തോമസ് തോമസ്, പടിഞ്ഞാറേമുറിയിൽ, 
എരുമേലി വടക്ക് വില്ലേജാഫീസർ മുഖേന അന്വേഷണം മുക്കുട്ടുതറ പി . ഒ . എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാശി താഴെ പേര് എരുമേലി തെക്ക് വില്ലേജാഫീസർ മുഖേന അന്വേഷണം 
ചേർക്കുന്നവർ ആണെന്ന് അറിയുന്നു . 

നടത്തിയതിൽ പരേതരുടെ അനന്തരാവകാശികൾ താഴെ പേര് 
- പേര് പരേതനുമായുള്ള വയസ് 

ചേർക്കുന്നവർ മാത്രമാണെന്ന് അറിയുന്നു . 
ബന്ധം 

ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 
ഷേർളി സഹോദരി നമ്പർ 

ബന്ധം 
പരേതന്റെ പിതാവ് തങ്കച്ചൻ, കെ . വൈ . എന്നയാൾ 

സെബാസ്റ്റ്യൻ 
22 -1- 2015 - ലും മാതാവ് ലീലാമ്മ, പി. വി. 16 - 7- 2008 - ലും മരണ 

ചെറിയാൻ തോമസ് 
മടഞ്ഞിട്ടുള്ളതാണ്. 

മേരിക്കുട്ടി തോമസ് 

മകൾ 
- മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 

തോമസ് തോമസ് 

മകൻ 
വകാശി എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതരുടെ അനന്തരാ 

വകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 

ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 

സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 

ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
നമ്പർ സി2 - 6973 /2019 . 2019 നവംബർ 30. 

( 6 ) 
കാഞ്ഞിരപ്പള്ളി താ ലൂ ക്കിൽ എരുമേലി വടക്ക് 

നമ്പർ സി2 -4724/ 2019 . 

2019 ഒക്ടോബർ 5. 
വില്ലേജിൽ പുഞ്ചവയൽ പി . ഒ. - യിൽ പ്ലാക്കൽ വീട്ടിൽ 
ദേവ യാനി, പി . ആർ. എന്നവർ - 21 - 10 - 2018 - ൽ 

കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറക്കടവ് വില്ലേജിൽ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും, വിവിധ ആവശ്യങ്ങൾക്കായി 

വടക്കുംഭാഗം കരയിൽ ചിറക്കടവ് സെന്റർ പി . ഒ .- യിൽ 
ഹാജരാക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്ക മൂലേതാഴത്ത് വീട്ടിൽ സദാശിവപണിക്കർ എന്നയാൾ 27-5- 2019 - ൽ 
ണമെന്നും കാണിച്ച് പരേതയുടെ മകൻ പ്രമോദ്, പി. ഡി. - മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
പ്ലാക്കൽ വീട്, പുഞ്ചവയൽ പി . ഒ . എന്ന കക്ഷി സമർപ്പിച്ച ഹാജ രാക്കു ന്ന തി നായി പരേതന്റെ അനന്ത രാ വ കാശ 
അപേക്ഷയിൻമേൽ എരുമേലി വടക്ക് വില്ലേജാഫീസർ മുഖേന സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നുംകാണിച്ച് പരേതന്റെ മകൻ 
അന്വേ ഷണം നട ത്തി യ തിൽ പരേതയുടെ ഭർത്താവ് വിഷ്ണ , എസ്., മൂലേതാഴത്ത് വീട്ടിൽ, ചിറക്കടവ് സെന്റർ 
റ്റി . കെ . പീതാംബരൻ എന്നയാൾ 21 - 7 - 2015 - ൽ മരണ പി. ഒ. എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചിറക്കടവ് 
മടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അനന്തരാവകാശിയായി വില്ലേ ജാ ഫീസർ മുഖേന അന്വേഷണം നടത്തിയ തിരു 
താഴെ പേര് ചേർത്തിട്ടുള്ള ആൾ മാത്രമാണ് പരേതന്റെ അനന്തരാവകാശികൾ താഴെ പേര് ചേർക്കുന്നവർ 
ഉള്ളതെന്നും അറിയുന്നു . 

മാത്രമാണെന്ന് അറിയുന്നു . 


റ് 


( 2 ) 


ഭാര്യ 


27 


11018 KERALA GAZETTE 

[PART III 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം നമ്പർ ജി3 - 7379/ 2019 . 

2019 സെപ്റ്റംബർ 26 . 
വസന്തകുമാരി 

- 57 

ദേവി കുളം താലൂക്കിൽ പള്ളി വാ സൽ വില്ലേജിൽ 
വിഷ്ണു , എസ്. മകൻ 

തോക്കുപാറ കരയിൽ അവിരാപ്പാട്ട് വീട്ടിൽ എ . പി . മാത്യു 

2 - 4 - 2018 - ലും ഭാര്യ അന്ന കുട്ടി മാത 30 - 8 - 2015 -ാം 
ജ്യോതി എസ്. പണിക്കർ മകൾ 

തീയതിയിലും മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതരുടെ അനന്ത 
പരേതന്റെമാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

രാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി മകൻ ബിജു മാത 

സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 

മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
വകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 

നടത്തിയതിൽ പരേതരുടെ അനന്തരാവകാശികളായി താഴെ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കാണുന്നവർ മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു. 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 

കമ പേര് 

പരേതരുമായുള്ള വയസ് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 

നമ്പർ 

ബന്ധം 
ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

റ്റെല്ല 

മകൾ 
ജോസ് മാത്യു 

മകൻ 
താലൂക്കാഫീസ്, 

ബിജു മാത്യു 
കാഞ്ഞിരപ്പള്ളി. 

തഹശീൽദാർ. 
ഫിലോമിന 

മകൾ 


മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തിഒരു അനന്തരാവകാശ 
IDUKKI DISTRICT 

സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
Devikulam Taluk 

പരാതികളോ ആക്ഷേപങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 

പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
പരസ്യം 

ദേവികുളം തഹശീൽദാരെ നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത സമയ പരിധിക്കു ശേ ഷമോ തപാൽ മാർഗ്ഗമോ 

ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ ആക്ഷേപങ്ങളോ 
നമ്പർ ജി3 - 7378 / 2019 . 

- 2019 സെപ്റ്റംബർ 27 . സ്വീകരിക്കുന്നതല്ല. 
- ദേവി കുളം താലൂക്കിൽ മന്നാങ്കണ്ടം വില്ലേ ജിൽ 
മച്ചിപ്ലാവ് പി . ഒ.- യിൽ ശ്രാമ്പികുടിയിൽ ജോഷി, എസ്. എസ്. 

നമ്പർ ജി3 - 7310 / 2019 . 

2019 സെപ്റ്റംബർ 27 . 
എന്നയാൾ 26 - 3 - 2013 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി ഭാര്യ 

- ദേവികുളം താലൂക്കിൽ മന്നാങ്കണ്ടം വില്ലേ ജിൽ 
സജി ജോഷി സമർപ്പിച്ച അപേക്ഷ യിൻമേൽ ബന്ധപ്പെട്ട 

ഒഴു വ ത്തടം കര യിൽ വാളറ പി . ഒ . - യിൽ പനവേലിൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവകാശ 

രാജമ്മ മോഹനൻ എന്ന വർ 11 - 6 - 2019 -ാം തീയതിയിൽ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാ 

മരണപ്പെട്ടിട്ടു ള്ള താ ണ്. പരേതയുടെ അനന്തരാവകാശ 

സർട്ടിഫിക്കറ്റിനു വേണ്ടി ഭർത്താവ് മോഹനൻ കേശവൻ 
ശികളായി താഴെ കാണുന്നവർ മാത്ര മാ ണുള്ള തെന്ന് 

സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
അറിവായിരിക്കുന്നു. 

മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
കമ - പേര് 

പരേതനുമായുള്ള വയസ് നടത്തിയതിൽ പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
നമ്പർ 

ബന്ധം 

കാണുന്നവർ മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 
സിജി ജോഷി ഭാര്യ | കമ 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സോണിയ എസ്. ജോഷി മകൾ - 22 

മോഹനൻ കേശവൻ ഭർത്താവ് 
സാൻസിയ എസ്. ജോഷി , 

ദിപു മോഹനൻ 

മകൻ 
(പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മാതാവ് ജീവിച്ചിരിപ്പുണ്ട്.) 

- 3 , വിനു മോഹനൻ 
- മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്തരാവകാശ 

മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തിഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 

- സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
പരാതികളോ ആക്ഷേപങ്ങളോഉണ്ടങ്കിൽ ആയത് ഈ 

പരാതികളോ ആക്ഷേപങ്ങളോഉണ്ടങ്കിൽ ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ദേവികുളം തഹശീൽദാരെ നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. 

ദേവികുളം തഹശീൽദാരെ നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത സമയ പരിധിക്കുശേഷമോ തപാൽമാർഗ്ഗമോ -- നിശ്ചിത സമയ പരിധിക്കുശേഷമോ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ ആക്ഷേപങ്ങളോ - ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ ആക്ഷേപങ്ങളോ 
സ്വീകരിക്കുന്നതല്ല . 

സ്വീകരിക്കുന്നതല്ല . 


- 


42 


പേര് 


19 


100 


